നാരദഭക്തിസൂത്രം 


(അര്‍ത്ഥസഹിതം) 


൨൧: /നലിലയല്ക്നലാഠഠഒ.ഠളു/ 


നാരദഭക്തിസൂത്രം 
അര്‍ത്ഥസഹിതം 


1:-0001 10101181൦0 0൧7 
000://൩ലിധല്ലന6ഠഠ1ദ.ഠ1ഇ 


നാരദഭക്തിസൂത്രം 
ആമുഖം 


ആദ്ധ്യാത്മികസാധകന്മാര്‍ക്ക്‌, വിശേഷിച്ചും ഭക്ത 
ന്മാര്‍ക്ക്‌, അത്യന്താപേക്ഷിതമാണ്‌ ശ്രീനാരദ 
മഹര്‍ഷി വിരചിച്ച നാരദഭക്തിസൂത്രം. "ഇവശ്വര 
നോടുള്ള പരമമായ പ്രേമമാണ്‌ ഭക്തി" എന്നാണ്‌ 
നാരദമഹര്‍ഷി ഭക്തിയെ നിര്‍വ്വചിക്കുന്നത്‌. 


വെറും എണ്‍പത്തിനാലു സൂത്രങ്ങള്‍ മാത്രമുള്ള ഈ 
ഗ്രന്ഥത്തില്‍ ശ്രീനാരദന്‍ "എന്താണ്‌ യഥാര്‍ഥ 
ഭക്തിയെന്നും, അതിന്റെ ലക്ഷണങ്ങള്‍ എന്തൊക്കെ 
യാണെന്നും, ഭക്തിലാഭത്തിനുള്ള ഉപായങ്ങളെന്തൊ 
ക്കെയാണെന്നും, ഭക്തന്റെ കര്‍ത്തവ്യമെന്തെന്നും, 
ഭക്തന്‌ നിഷിദ്ധമായതെന്തെന്നും, ഭക്തിയെ നേടുന്നതു 
കൊണ്ടുണ്ടാകുന്ന ലാഭമെന്തനെന്നും, ഭക്തന്മാരുടെ 
മഹിമയെന്തെന്നും” സുലളിതങ്ങളായ സൂത്രങ്ങളിലൂടെ 
വര്‍ണ്ണിക്കുന്നു. 


വിവര്‍ത്തകന്‍ 


നാരദഭക്തിസൂത്രം 


നാരദഭക്തിസൂത്രം 


പ്രഥമോട ധ്യായഃ 


അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ 1 


ഇപ്പോള്‍ അതുകൊണ്ട്‌ ഭക്തിയെ വ്യാഖ്യാനിക്കുന്ന 
താണ്‌. 


(അനേക ജന്മങ്ങള്‍ മറ്റുശാസ്ത്ങ്ങളില്‍ ഭൂമിച്ചതിനു 
ശേഷം ഭക്തിയിലൂടെ മാത്രമേ ജീവിതസാഫല്യ 
മുണ്ടാകൂ എന്നു ഈ ജന്മത്തില്‍ തിരിച്ചറിയുന്നതിനെ 
സൂചിപ്പിക്കുവാനാണ്‌ "ഇപ്പോള്‍" എന്ന പദം ഉപയോ 
ഗിച്ചിരിക്കുന്നത്‌. ജീവിതസാഫല്യമാകുന്ന ഫലത്തെ 
സൂചിപ്പിക്കുവാനാണ്‌ "അതുകൊണ്ട്‌ ' എന്ന പദം 
ഉപയോഗിച്ചിരിക്കുന്നത്‌). 


സാ ത്വസ്മിന്‍ പരപ്രേമരൂപാ 2. 


അത്‌ (ഭക്തി) അവിടുത്തോടുള്ള (ഈശ്വരങ്കലുള്ള) 
പരമപ്രേമമാകുന്ന സ്വരൂപത്തോടുകൂടിയതാണ്‌. 


അമൃതസ്വരൂപാ ച 3 


നാരദഭക്തിസൂത്രം 


അത്‌ അമുതസ്വരൂപവുമാണ്‌. 


(അതായത്‌ ഭക്തി അമുതസമാനമാണ്‌. അത്‌ 
നേടിയാലുണ്ടാകുന്ന അനുഭവങ്ങള്‍ അടുത്ത 
സൂത്രങ്ങളില്‍ വിവരിക്കുന്നു.) 


യല്ലബ്ദ്ബാ പുമാന്‍ സിദ്ധോ ഭവതി അമുതോ ഭവതി 
തൃപ്പോ ഭവതി 4 


ഏതിനെ നേടിയാല്‍ ഒരു വ്യക്തി സിദ്ധനും, 
അമൃുതനും, തൃപ്പനുമാകുന്നു (അതാണ്‌ ഭക്തി). 


യത്പ്രാപ്യ ന കിഞ്ചിദ്‌ വാഞ്ചതി ന ശോചതി ന 
ദ്വേഷ്ടി ന രമതേ നോത്സാഹീ ഭവതി 5 


ഏതിനെ പ്രാപിച്ചാല്‍ ഒരാള്‍ ഒന്നും 
ആഗ്രഹിക്കുകയോ, ദുഃഖിക്കുകയോ, ദ്വേഷിക്കുകയോ, 
രമിക്കുകയോ, ഉത്സാഹിയാകുകയോ ചെയ്യുന്നില്ലയോ 
(അതാണ്‌ ഭക്തി). 


യജ്ജഞാത്വാ മത്തോ ഭവതി സ്പബ്ലോ ഭവതി 
ആത്മാരാമോ ഭവതി 6 


നാരദഭക്തിസൂത്രം 


ഏതിനെ അറിഞ്ഞാല്‍ ഒരാള്‍ മത്തനും, സ്തബ്ലനും, 
ആത്മാരാമനുമായിത്തീരുന്നുവോ (അതാണ്‌ ഭക്തി). 
ആത്മാവില്‍ തന്നെ ആനന്ദിക്കുന്നവനാണ്‌ 
ആത്മാരാമന്‍. 


സാ ന കാമയമാനാ നിരോധരൂപത്വാത്‌ 7 


ബ്ല 


അത്‌ ലൌകികമായ ആഗ്രഹങ്ങളില്‍ നിന്ന്‌ 
മുക്തമാണ്‌, എന്തെന്നാല്‍ നിരോധാത്മകമാണ്‌. 


(യഥാര്‍ത്ഥഭക്തി വന്നുകഴിഞ്ഞാല്‍ പിന്നെ ആ ഭക്തന്‍ 
മറ്റെല്ലാ ആഗ്രഹങ്ങളില്‍ നിന്നും മുക്തനാകുന്നതു 
കൊണ്ട്‌ ഭക്തിയില്‍ കാമം ഉണ്ടായിരിക്കുകയില്ല). 


നിരോധധസ്ത്ു ലോകവേദവ്യാപാരന്യാസഃ $ 


നിരോധമെന്നതു കൊണ്ട്‌ ഉദ്ദേശിക്കുന്നത്‌ ലാകികവും 
വൈദികവുമായ എല്ലാ കര്‍മ്മങ്ങളുടെയും ത്യാഗമാണ്‌. 


തസ്മിന്നനന്യതാ തദ്വിരോധിഷ്ടദാസീനതാ ച 9 


നാരദഭക്തിസൂത്രം 


അതിലേയ്ക്ക്‌ (ഈശ്വരങ്കലേയ്ക്ക്‌) മാത്രമുള്ള പ്രേമവും, 
അതിനു തടസ്സുമായുള്ളതിനോടെല്ലാമുള്ള ഉദാസീനത 
യുമാണ്‌ (താത്പര്യമില്ലായു) ഭക്തി. 


അന്യാശ്രയാണാം ത്യാഗോനന്യതാ 10 


(മുമ്പിലത്തെ സൂത്രത്തില്‍ പറഞ്ഞ) അനന്യത 
എന്നതുകൊണ്ട്‌ ഉദ്ദേശിച്ചത്‌ ഈശ്വരനൊഴിച്ചുള്ള 
മറ്റെല്ലാ ആശ്രയങ്ങളെയെല്ലാം തൃജിക്കുന്നതി 
നെയാണ്‌. 


ലോകവേദേഷച തദനുകൂലാചരണം തദ്വിരോധി- 
ഷൂദാസീനതാ 11 


ലൌാകികവും വൈദികവുമായ കര്‍മ്മങ്ങളില്‍ ഭക്തിയ്ക്ക്‌ 
അനുകൂലമായതിനെ ആചരിക്കുകയും അതിനു തടസ്സം 
നില്‍ക്കുന്നതിനോട്‌ താത്പര്യമില്ലാതിരിക്കുകയും 
വേണ്ടതാണ്‌. 


(എട്ടാമത്തെ സൂത്രത്തില്‍ സൂചിപ്പിച്ച ത്യാഗം എല്ലാ 
കര്‍മ്മങ്ങളെയും ഉദ്ദേശിച്ചല്ല എന്ന്‌ വ്യക്തമാക്കാനാണ്‌ 
ഈ സൂത്രം. അതുകൂടാതെ ഒമ്പതാമത്തെ സൂത്രത്തില്‍ 
പറഞ്ഞ ഉദാസീനത എന്താണെന്ന്‌ ഈ സൂത്രത്തില്‍ 
ഒന്നു കൂടി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു). 


6 


നാരദഭക്തിസൂത്രം 


ഭവതു നിശ്ചയദാര്‍ഡ്്യാദൂര്‍ധ്വം ശാസ്ത്രരക്ഷണം 12 


ഭക്തിമാര്‍ഗ്ഗത്തില്‌ ദുഡ്ധത നേടിക്കഴിഞ്ഞാലും 
ശാസ്ത്രങ്ങളെ അനുസരിക്കേണ്ടതാണ്‌. 


അന്യഥാ പാതിത്ൃശങ്കയാ 13 


അല്ലെങ്കില്‍ (ഭക്തിമാര്‍ഗ്ഗത്തില്‌ നിന്ന്‌) പതനം 
സംഭവിക്കുവാനുള്ള സാദ്ധ്യതയുള്ളതുകൊണ്ട്‌ (ശാസ്ത്ര 
ങ്ങളിലെ വിധിനിഷേധങ്ങളെ ബഹുമാനിക്കേണ്ട 
താണ്‌). 


ലോകോടപി താവദേവ ഭോജനാദി വ്യാപാരസ്ത്യാ- 
ശരീരധാരണാവധി 14 


അതുപോലെ ആഹാരം കഴിക്കുക എന്നിങ്ങനെയുള്ള 
ലൌകികമായ കര്മ്മങ്ങളും ശരീരം നിലനില്‍ക്കു 
ന്നിടത്തോളം നിര്‍വ്ൃവഹിക്കേണ്ടതാണ്‌. (ശാസ്തരവിഹിത 
മായതും ഭക്തിയ്ക്ക്‌ അനുകൂലമായതുമായ കര്‍മ്മങ്ങള്‍ 
അനുഷ്ടിക്കുകയും, അതിനായി ശരീരത്തെ വേണ്ടും 
വണ്ണം സംരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്‌) 


തല്ലക്ഷണാനി വാച്യന്തേ നാനാമതഭേദാത്‌ 15 


7 


നാരദഭക്തിസൂത്രം 


ഇനി വിവിധ ആചാര്യന്മാരുടെ അഭിപ്രായമനുസരി 
ച്ചുള്ള ഭക്തിയുടെ നാനാവിധങ്ങളായ ലക്ഷണങ്ങള്‍ 
വിവരിക്കപ്പെടുന്നു. 


പൂജാദിഷ്വനുരാഗ ഇതി പാരാശര്യഃ 16 


പൂജാദി കര്‍മ്മങ്ങളിലുള്ള അനുരാഗമാണ്‌ ഭക്തിയെന്ന്‌ 
പരാശരപുത്രനായ വ്യാസന്‍ അഭിപ്രായപ്പെടുന്നു. 


കഥാദിഷ്വിതി ഗര്‍ഗഃ 17 


ഭഗവത്കഥകളിലുള്ള (അവ പറയുന്നതിലും കേള്‍ക്കു 
ന്നതിലുമുള്ള) അനുരാഗമാണ്‌ ഭമക്തിയെന്ന്‌ ഗര്‍ഗ്ഗ 
മഹര്‍ഷി (അഭിപ്രായപ്പെടുന്നു). 


ആത്മരത്ൃയവിരോധേനേതി ശാണ്ഡില്യഃ 18 


ആത്മരതിയ്ക്ക്‌ (ആത്മാവില്‍ ആനന്ദിക്കുന്നതിന്‌) 
തടസ്സമാകാത്തിടത്തോളം ഇതെല്ലാം (മുമ്പത്തെ രണ്ടു 
സൂത്രങ്ങളില്‍ പറഞ്ഞതും) ഭക്തിയാണെന്ന്‌ 
ശാണ്ഡില്യന്‍ (അഭിപ്രായപ്പെടുന്നു). 


(ആത്മരതിയ്ക്കു വിരുദ്ധമല്ലാത്ത അന്തകരണവൃത്തി 
യാണ്‌ ഭക്തിയെന്ന്‌ താത്പര്യം). 


8 


നാരദഭക്തിസൂത്രം 


നാരദസ്ത തദര്‍പിതാഖിലാചാരതാ തദ്വിസൂരണേ 
പരമവ്യാക്ലതേതി 19 


നാരദനാകട്ടെ സകലകര്‍മ്മങ്ങളും ഈശ്വരനിലര്‍പ്പി 
ക്കുകയും ഈശ്വരവിസ്മരണത്തില്‍ അത്ൃന്തമായ 
വ്യാകുലത അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്‌ ഭക്തി 
യെന്ന്‌ (അഭിപ്രായപ്പെടുന്നു). 


(മേല്‍പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അപൂര്‍ണ്ണ 
ങ്ങളാണ്‌. സകലകര്‍മ്മങ്ങളെയും ഈശ്വരങ്കലര്‍പ്പിച്ച്‌ 
സദാ ഇവശ്വരസ്മരണയോടെയിരിക്കുകയും, അല്ല 
മെങ്കിലും ഈശ്വരവിസ്മതിയുണ്ടായാല്‍ അസഹ്യമായ 
ദുഃകമുണ്ടാകുന്നതുമാണ്‌ ഭക്തിയെന്ന്‌ താത്പര്യം). 


അസ്ധലയേവമേവം 20 

ഇപ്രകാരം തന്നെയാണ്‌ (ഭക്തി). 

(ഭക്തിയെക്കുറിച്ച്‌ നാരദന്‍ പറഞ്ഞ ലക്ഷണം 
തന്നെയാണ്‌ പൂര്‍ണ്ണമായതെന്ന്‌ ഉറപ്പിച്ചു പറയുക 


യാണ്‌ ഈ സൂത്രത്തിന്റെ ഉദ്ദേശ്യം). 


യഥാ വ്രജഗോപികാനാം 21 


നാരദഭക്തിസൂത്രം 


വ്രജത്തിലെ ഗോപികമാരുടെ ഭക്തി എപ്രകാരമായി 
രുന്നുവോ അതുപോലെ. 


(മേല്‍പറഞ്ഞ ഭക്തിലക്ഷണത്തിന്‌ ഉത്തമ ദൃഷ്ടാന്ത 
മാണ്‌ ഗോകുലത്തിലെ ഗോപികമാര്‍). 


തത്രാപി ന മാഹാത്മൃയജ്ഞാനവിസുത്വൃപവാദഃ 22 
4 സ്മൂത്യ 


അവിടെയും (ഭഗവാന്റെ) മഹത്വത്തെ വിസുൂരിച്ചുവെന്ന 
ദോഷമില്ല. 


തദ്വിഹീനം ജാരാണാമിവ 23 

അതില്ലെങ്കില്‍ (ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചുള്ള 
ജ്ഞാനമില്ലെങ്കില്‍) ഭക്തി ജാരന്മാരുടേതിനു സമ 
മാകും. 

നാസ്ത്യേവ തസ്മിന്‍ തത്സുഖസുഖിത്വം 24 

അതില്‍ (ജാരപ്രേമത്തില്‍) പ്രേമഭാജനത്തിന്റെ 


സുഖത്തില്‍ സ്വയം സുഖമനുഭവിക്കുകയെന്നതു തീരെ 
സംഭവിക്കുന്നില്ല. 


10 


നാരദഭക്തിസൂത്രം 


സാ തു കര്‍മജ്ഞാനയോഗേഭ്യോടപ്യധികതരാ 25 


ഭക്തി കര്‍മ്മം,ജ്ഞാനം, യോഗം എന്നിവയെക്കാള്‍ 
ശ്രേഷ്ടമായതാണ്‌. 


(ഇവ മൂന്നും ഈശ്വരപ്രാപ്പിക്കുള്ള വ്യത്യസ്ത 
മാര്‍ഗ്ഗങ്ങളാണ്‌. ഇവയ്ക്കെല്ലാം അധികാരിഭേദമുണ്ട്‌. 
ശരിയായ യോഗ്യതയുള്ളവന്‍ മാത്രമേ ഇവ 
അഭ്യസിക്കുവാന്‍ പാടുള്ളു. അല്ലെങ്കില്‍ ഫലം 
സിദ്ധിക്കില്ലെന്നു മാത്രമല്ല, വിപരീതഫലമുണ്ടാകുകയും 
ചെയ്യും. എന്നാല്‍ ഇവയില്‍ നിന്ന്‌ ഭിന്നമായി ഭക്തിയ്ക്ക്‌ 
അധികാരിവ്യത്യാസമില്ല. മാത്രമല്ല ഭക്തന്‌ ഒരിക്കലും 
പതനമുണ്ടാകുകയുമില്ല. ഇതിനുപുറമേ ഭമക്തിമാര്‍ഗ്ഗ 
ത്തില്‍ ഈശ്വരവിസ്മുതിയ്ക്കുള്ള അവസരം തീരെയില്ല. 
ഇതെല്ലാംകൊണ്ട്‌ ഭക്തി മറ്റു മുന്നിനെയും അപേക്ഷിച്ച്‌ 
ശ്രേഷ്ടമാണെന്ന്‌ താത്പര്യം). 


ഫലരൂപത്ത്വാത്‌ 20 


ഭക്തി ഈ മൂന്നു മാര്‍ഗ്ഗങ്ങളുടെയും ഫലം 
(ലക്ഷ്യം/സാദ്ധ്യം) ആയതുകൊണ്ട്‌. 


11 


നാരദഭക്തിസൂത്രം 


(കര്‍മ്മം, ജ്ഞാനം, യോഗം എന്നിവ സാധനകളാണ്‌, 
സാദ്ധ്യമല്ല (ലക്ഷ്യമല്ല). അതുകൊണ്ട്‌ ഭക്തി 
അവയേക്കാള്‍ ശ്രേഷ്ടമായതാണ്‌). 


ഈശ്വരസ്യാപ്യഭിമാനദ്വേഷിത്വാത്‌ ദൈന്യപ്രിയ- 
ത്വാത്‌ ച 27 


ഈശ്വരനുപോലും അഭിമാനികളോട്‌ ദ്വേഷവും, 
വിനയശീലന്മാരോട്‌ പ്രിയവുമുള്ളതുകൊണ്ടും (ഭക്തി 
കര്‍മ്മം, ജ്ഞാനം, യോഗം എന്നിവയെക്കാള്‍ മികച്ച 
താണ്‌. 


(ഈശ്വരന്‌ ആരോടും വെറുപ്പോ, പ്രിയമോ ഇല്ല 
തന്നെ. എന്തെന്നാല്‍ ഇവശ്വരന്‍ ഇത്തരം വികാര 
ങ്ങള്‍ക്ക്‌ അതീതനാണ്‌. അതുകൊണ്ട്‌ ഈ സൂത്രം 
അര്‍ത്ഥമാക്കുന്നത്‌ അഹങ്കാരം ഈശ്വരസാക്ഷാത്ക്കാ 
രത്തിന്‌ ഏറ്റവും വലിയ തടസ്സമാണ്‌ എന്നാണ്‌. നാം 
അഹങ്കാരത്തില്‍ നിന്ന്‌ എത്രമാത്രം മുക്തരാകുന്നുവോ 
അത്രയ്ക്ക്‌ നാം ഈശ്വരനോട്‌ അടുക്കുന്നു. കര്‍മ്മം, 
ഇഞാനം, യോഗം എന്നിവ അഭ്ൃസിക്കുന്നവരെ 
അപേക്ഷിച്ച്‌ സര്‍വ്വവും ഈശ്വരനിലര്‍പ്പിച്ച്‌ സദാ 
ഭഗവദ്മാഹാത്മ്യത്തെ സൂരിച്ചിരിക്കുന്ന ഭക്തന്‌ 
അഹങ്കാരമുണ്ടാവാന്‍ സാദ്ധ്യത വളരെ കുറവാണ്‌. 


ന 


നാരദഭക്തിസൂത്രം 


അതുകൊണ്ടും ഭക്തിമാർഗ്ഗം അവയേക്കാള്‍ ശ്രേഷ്ഠ 
മാണ്‌). 


തസ്യാഃ ജ്ഞാനമേവ സാധനമിത്യേകേ 28 


ഭക്തിയെ പ്രാപിക്കുവാനുള്ള സാധനം (ഉപായം) 
ഇഞഞാനം മാത്രമാണെന്ന്‌ ചിലര്‍ പറയുന്നു. 


(ഈശ്വരമഹിമയെക്കുറിച്ചുള്ള ഇഞാനത്തിലൂടെ ഭക്തി 
യെ നേടാനാകുമെന്ന്‌ താത്പര്യം). 


അന്വയോന്യാശ്രയത്വമിത്യന്യേ 29 


ഭക്തിയും ജ്ഞാനവും പരസ്രം ആശ്രയിച്ചിരിക്കുന്നു 
എന്ന്‌ വേറെ ചിലര്‍ പറയുന്നു. 


സ്വയം ഫലരൂപതേതി ബ്രഹ്മകുമാരഃ 30 


ഭക്തി സ്വയം ഭക്തിയുടെ തന്നെ ഫലമാകുന്നുവെന്ന്‌ 
ബ്രഹ്മാവിന്റെ പുത്രനായ നാരദമഹര്‍ഷി അഭിപ്രായ 


പ്പെടുന്നു. 


(അപക്വമായ ഭക്തി ക്രമേണ പക്വമായ ഭക്തിയ്ക്ക്‌ 
കാരണമാകുന്നുവെന്ന്‌ താത്പര്യം. ഈ സൂത്രത്തില്‍ 


13 


നാരദഭക്തിസൂത്രം 


പറയുന്ന അഭിപ്രായം നാരദന്റെതല്ലെന്നും 
ബ്രഹ്മകുമാരന്മാരായ സനകാദി മുനിമാരുടേതാ 
ണെന്നും ഒരു മതമുണ്ട്‌. അങ്ങനെയാണെങ്കില്‍ സൂത്ര 
ത്തിലെ അവസാനപദം "ബ്രഹ്മകുമാരാഃ" എന്നായി 
ത്തീരും. അടുത്ത സൂത്രത്തെ കണക്കിലെടുക്കുമ്പോള്‍ 
ഈ പാഠഭേദം ഒന്നു കൂടി സ്വീകാര്യമായി തോന്നുന്നു. 
എന്തെന്നാല്‍ അടുത്ത സൂത്രത്തിലൂടെ നാരദന്‍ ഈ 
മുന്നു സൂത്രങ്ങളില്‍ പറഞ്ഞ അഭിപ്രായങ്ങളെയും 
ഖണ്ഡിക്കുന്നുണ്ട്‌). 


രാജഗൃഹഭോജനാദിഷു തഥൈവ ദുഷ്ടത്വാത്‌ 31 
രാജാവ്‌, വീട്‌, ഭോജനം എന്നീ ദൃഷ്ടാന്തങ്ങളില്‍ 
അപ്രകാരം തന്നെ കാണബപ്പെടുന്നതിനാല്‍ (ഭക്തി 
ഭക്തിയുടെ തന്നെ ഫലമാകുന്നു). 

ന തേന രാജപരിതോഷഃ ക്ഷുച്ചാന്തിര്‍വ്വാ 32 
മേല്‍പറഞ്ഞ രാജകൊട്ടാരം, ഭോജനം എന്നീ 
ദുഷ്യാന്തങ്ങളില്‍ (അവയെക്കുറിച്ചുള്ള ഇഞ്ഞാനം 


കൊണ്ടുമാത്രം) രാജപ്രീതി ലഭിക്കുകയോ, വിശപ്പു 
മാറുകയോ ചെയ്യുന്നില്ല. 


14. 


നാരദഭക്തിസൂത്രം 


(ഈശ്വരസാക്ഷാത്ക്കാരം ലഭിക്കുന്നതിന്‌ ബുദ്ധിപര 
മായ ജ്ഞാനം മാത്രം മതിയാകുകയില്ല എന്ന 
താത്പര്യം). 


തസ്മാത്‌ സൈവ ഗ്രാഹ്യാ മുമുക്ഷുഭിഃ 33 


അതുകൊണ്ട്‌ മുക്തി ആഗ്രഹിക്കുന്നവര്‍ ഭക്തിയെ 
ത്തന്നെ സ്വീകരിക്കേണ്ടതാണ്‌. 


തസ്യാഃ സാധനാനി ഗായന്ത്യാചാര്യാഃ 34 


ഭക്തിയെ പ്രാപിക്കുന്നതിനായി വിവിധ സാധനങ്ങളെ 
(ഉപായങ്ങളെ) ആചാര്യന്മാര്‍ വര്‍ണ്ണിക്കുന്നു. 


(ഇനി വര്‍ണ്ണിക്കപ്പെടുന്ന ഉപായങ്ങള്‍ ഭക്തിയ്ക്കുള്ള 
സഹകാരികാരണങ്ങള്‍ മാത്രമാണ്‌. എന്തെന്നാല്‍ 
ഭക്തി മാത്രമാണ്‌ ഭമക്തിയ്ക്ുള്ള സാക്ഷാത്‌ കാരണമെന്ന്‌ 
മുപ്പതാം സൂത്രത്തില്‍ പറഞ്ഞുകഴിഞ്ഞതാണല്ലോ). 


തത്തു വിഷയത്യാഗാത്‌ സംഗത്യാഗാത്‌ ച 35 


വിഷയങ്ങളെയും (ഭോഗവസ്തരക്കളെയും), അവയോടുള്ള 
ആസക്തിയെയും തൃജിക്കുന്നതിലൂടെയും (ഭക്തി 
ലഭ്യമാകുന്നു). 


15 


നാരദഭക്തിസൂത്രം 


( ഞാന്‍" എന്നും 1 എന്റെത്‌ എന്നുമുള്ള ബോധമാണ്‌ 
ആസക്തി എന്നതുകൊണ്ട്‌ ഇവിടെ ഉദ്ദേശിച്ചിരി 
ക്കുന്നത്‌). 


അവ്യാവൃത്തഭജനാത്‌ 36 


നിരന്തരമായ ഭജനത്തിലൂടെ (ഭക്തി ലഭ്യമാകുന്നു). 


ലോകേടപി ഭഗവദ്ഗണശ്രവണകീര്‍ത്തനാത്‌ 37 


ലാകികകാര്യങ്ങളില്‍ വ്യാപരിക്കുമ്പോഴും ഭഗവദ്‌ 
മാഹാത്മൃത്തെക്കുറിച്ച്‌ കേള്‍ക്കുകയും, വര്‍ണ്ണിക്കുക 
യും ചെയ്യുന്നതുകൊണ്ട്‌ (ഭക്തി ലഭ്യമാകുന്നു). 


(കര്‍മ്മങ്ങളെ ആദ്ധ്യാത്മികം, ലാകികം എന്നിങ്ങനെ 
വേര്‍തിരിക്കാതെ ഏതുകര്‍മ്മം ചെയ്യുമ്പോഴും ഭഗവദ്‌ 
ഗണശ്രവണകീര്‍ത്തനം ചെയ്തുകൊണ്ട്‌ അവയെ 


യെല്ലാം ഈശ്വരപൂജയാക്കി മാറ്റേണ്ടതാണ്‌. 


മുഖ്യതസ്തു മഹത്‌കൃപയൈവ ഭഗവത്‌ കൃപാലേശാദ്‌ വാ 38 


106 


നാരദഭക്തിസൂത്രം 


മുഖ്യമായും മഹാന്മാരുടെ (മഹാന്മാരായ ഭക്തന്മാരുടെ) 
കൃപകൊണ്ട്‌ മാത്രവും, അല്ലെങ്കില്‍ ഇവശ്വരകൃപ 
തെല്ലൊന്നു കൊണ്ടും (ഭക്തി ലഭ്യമാകുന്നു). 


(സ്വപ്രയത്നം തീര്‍ച്ചയായും ആവശ്യമാണ്‌. എന്നാലും 


എത്രയൊക്കെ പ്രയത്തിച്ചാലും മഹത്കൃപയോ 
ഈശ്വരകൃപയോ ഇല്ലെങ്കില്‍ ഭക്തിയുണ്ടാവുക 
അസാദ്ധ്യമാണെന്ന്‌ പറഞ്ഞ്‌ നാരദമഹര്‍ഷി 


ഭക്തിലാഭത്തിനുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള ചര്‍ച്ച 
ഈ സൂത്രത്തോടെ ഉപസംഹരിക്കുകയാണ്‌. ഒരേ 
സൂത്രത്തില്‍ മഹാന്മാരുടെയും ഭഗവാന്റെയും കൃപ 
യെക്കുറിച്ച്‌ പറയുന്നതിലൂടെ നാരദമഹര്‍ഷി ഭഗവാനും 
ഭക്തനും തമ്മില്‍ ഭേദമില്ലെന്ന്‌ സൂചിപ്പിക്കുകയാണ്‌). 


മഹത്സംഗസ്തൂ ദുര്‍ലഭോടഗമ്യോടമോഘശ്ച 39 


മഹാത്മാക്കളുമായുള്ള സംസര്‍ഗ്ഗം ലഭിക്കാന്‍ വളരെ 
പ്രയാസമുള്ളതും, ദുഷ്ട്രാപ്യവും, അമൂല്യവുമാകുന്നു. 


ലഭ്യതേടപി തത്കൃപയൈവ 440 


177 


നാരദഭക്തിസൂത്രം 


ഈശ്വരകാരുണ്യം കൊണ്ടു മാത്രമാണ്‌ 
മഹാത്മാക്കളുമായുള്ള സമ്പര്‍ക്കം ചെയ്യുവാന്‍ 
സാദ്ധ്യമാകുന്നത്‌. 


തസ്മിംസ്തജ്ജനേ ഭേദാഭാവാത്‌ 41 

ഭഗവാനും ഭക്തന്മാരുമായി ഭേദമില്ലാത്തതുകൊണ്ട്‌ 
(യഥാര്‍ത്ഥഭക്തനെക്കാണുന്നത്‌ ഈശ്വരദര്‍ശനത്തിന്‌ 
സമമാണ്‌. അത്‌ ഈശ്വരകാരുണ്യം കൂടാതെ 
സാദ്ധ്യമല്ല). 


തദേവ സാധ്യതാം തദേവ സാധ്യതാം 42. 


അത്‌ (മഹത്സംഗം) തന്നെ സാധിച്ചാലും, അതുതന്നെ 
സാധിച്ചാലും. 


ദുസ്സംഗഃ സര്‍വഥൈവ ത്യാജ്യഃ 43 


ദുര്‍ജ്ജനങ്ങളുമായുള്ള സമ്പര്‍ക്കം ഏതുവിധത്തിലും 
തൃജിക്കേണ്ടതാകുന്നു. 


(മഹത്സംഗം കൊണ്ട്‌ ഭക്തിയുദിക്കുക്കയും, വളരുകയും 
ചെയ്യുമ്പോള്‍ ദുര്‍ജ്ജനസമ്പര്‍ക്കം കൊണ്ട്‌ ചിത്തം 


18 


നാരദഭക്തിസൂത്രം 


മലിനമാകുകയും മലിനമായ ചിത്തത്തില്‌ 
ഭഗവത്സ്ൂരണയ്ക്ക്‌ ഇടമില്ലാതെ വരികയും ചെയ്യും). 


കാമക്രോധമോഹസ്മതിഭൂംശബുദ്ധിനാശകാരണത്വാത്‌ 44 


ദുര്‍ജ്ജനസമ്പര്‍ക്കം കൊണ്ട്‌ കാമം, ക്രോധം, മോഹം, 
സ്മതിഭ്ൂംശം, ബുദ്ധിനാശം എന്നിവ ഉണ്ടാകുന്നതിനാല്‍ 
(അതിനെ സര്‍വ്വഥാ തൃജിക്കേണ്ടതാണ്‌). 


(ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്‌ ഭഗവദ്ഗീത 
രണ്ടാമദ്ധ്യായത്തില്‍ വിശദമായി വിവരിച്ചിട്ടുണ്ട്‌ - 2- 
62, 63). 


തരംഗായിതാ അപീമേ സംഗാത്‌ സമുദ്രായന്തേ 45 


മേല്‍പറഞ്ഞ കാമം, ക്രോധം എന്നിവ തിരമാല 
കുളെപ്പോലെ ചെറുതാണെങ്കിലും ദുര്‍ജ്ജനസമ്പര്‍ക്കം 
മുലം അവ സമുദ്രം പോലെ വളരുന്നു. 


കസ്തരതി കസ്തരതി മായാം? യഃ സംഗം തൃജതി, യോ 
മഹാനുഭാവം സേവതേ, നിര്‍മമോ ഭവതി 40 


മായയെ ആരാണ്‌ തരണം ചെയ്യുന്നത്‌? മായയെ 
ആരാണ്‌ തരണം ചെയ്യുന്നത്‌? യാതൊരുവന്‍ 


19 


നാരദഭക്തിസൂത്രം 


ദുര്‍ജ്ജനസമ്പര്‍ക്കത്തെ ത്യജിക്കുകയും, മഹാപുരുഷ 
ന്മാരെ സേവിക്കുകയും, മമതയില്ലാത്തവനാകുകയും 
ചെയ്യുന്നുവോ അവന്‍ മായയെ തരണം ചെയ്യുന്നു 
(മായയെ ജയിക്കുന്നു). 


യോ വിവിക്തസ്ഥാനം സേവതേ യോ ലോകബന്ധ- 
മുനൂലയതി നിസ്നൈഗുണ്യോ ഭവതി യോഗക്ഷേമം 
ത്ൃജതി 47 


യാതൊരുവന്‍ നിര്‍ജനമായ സ്ഥലത്തു വസിക്കുകയും, 
ലൌാകികബന്ധങ്ങളെ പരിതൃജിക്കുകയും, ത്രിഗുണങ്ങ 
ള്‍ക്ക്‌ അതീതനാകുകയും, യോഗക്ഷേമങ്ങളെ വെടിയു 
കയും ചെയ്യുന്നുവോ (അവന്‍ മായയെ ജയിക്കുന്നു. 


(തന്റെ പക്കലില്ലാത്തതിനെ സമ്പാദിക്കുന്നതാണ്‌ 
യോഗം, കയ്യിലുള്ളതിനെ സംരക്ഷിക്കുന്നത്‌ 
ക്ഷേമവും). 


യഃ കര്‍മഫലം തൃജതി കര്‍മാണി സന്നൃസ്സ്യതി 
തതോ നിര്‍ദ്വദ്ദ്വോ ഭവതി 48 


യാതൊരുവന്‍ കര്‍മ്മഫലങ്ങളെയും, കര്‍മ്മങ്ങളെയും 
തൃജിച്ചിട്ട്‌ നിര്‍ദ്വന്പ്നായിത്തീരുന്ുവോ (അവന്‍ 
മായയെ ജയിക്കുന്നു). 


൧( 


നാരദഭക്തിസൂത്രം 


(സുഖദുഃഖങ്ങള്‍, ലാഭനഷ്ടങ്ങള്‍, ശീതോഷ്ക്ുങ്ങള്‍, 
തുടങ്ങിയ പരസുരവിരുദ്ധങ്ങളായ ജോടികളെയാണ്‌ 
ദ്വന്പ്യങ്ങളെന്നു പറയുന്നത്‌. ഇവയെയെല്ലാം 
അതിവര്‍ത്തിച്ചവനാണ്‌ നിര്‍ദ്വന്ദ്വന്‍). 


യോ വേദാനപി സന്ന്യസ്യതി കേവലമവിച്ചിന്നാ- 
നുരാഗം ലഭതേ 49 


യാതൊരുവന്‍ വൈദികകര്‍മ്മങ്ങളെപ്പോലും തൃജിച്ച്‌ 
നിരന്തരമായ ഈശ്വരപ്രേമത്തില്‍ മുഴുകിയിരിക്കുന്നു 
വോ (അവന്‍ മായയെ ജയിക്കുന്നു). 

സ തരതി സ തരതി സ ലോകാംസ്താരയതി 50 
മേല്‍പറഞ്ഞ എല്ലാഗുണങ്ങളുമുള്ളവന്‍ മായയെ 
ജയിക്കുന്നു, അവന്‍ മായയെ തരണം ചെയ്യുന്നു, 
മറ്റുള്ളവരെയും മായയ്ക്കുപ്പുറം കടത്തിവിടുന്നു. 
അനിര്‍വചനീയം പ്രേമസ്വരൂപം 51 


ഭക്തിയുടെ സ്വരൂപം അനിര്‍വ്വചനീയമായ പ്രേമമാണ്‌. 


(ഭക്തിയുടെ പരമാവസ്ഥയെയാണ്‌ ഈ സൂത്രത്തില്‍ 
വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. ഇനി വരുന്ന സൂത്രങ്ങളില്‍ 


21 


നാരദഭക്തിസൂത്രം 


ഭക്തിയുടെ വിവിധമായ വകഭേദങ്ങളെ 
വ്യാഖ്യാനിക്കുന്നു). 


മുകാസ്വാദനവത്‌ 52 


മുകനായ വ്യക്തിയ്ക്ക്‌ തന്റെ സുഖാനുഭവം വര്‍ണ്ണിക്കാനാ 
കാത്തത്‌ എപ്രകാരമാണോ അതു പോലെ (പരമമായ 
ഭക്തിയുടെ ആനന്ദം അനുഭവിച്ചിവന്‌ അതിനെ 
വര്‍ണ്ണിക്കുവാന്‍ കഴിയുന്നില്ല). 


പ്രകാശതേ ക്വാപി പാത്രേ 33 


(കഴിഞ്ഞ സൂത്രത്തില്‍ വര്‍ണ്ണിക്കപ്പെട്ട ഭക്തി) 
ഏതെങ്കിലും യോഗ്യനായ വ്യക്തിയില്‍ പ്രകാശിക്കുന്നു 
(പ്രകടമാകുന്നു). 


ഗുണരഹിതം കാമനാരഹിതം പ്രതിക്ഷണവര്‍ദ്ധമാനം 
അവിച്ചിന്നം സൂക്ഷ്യതരം അനുഭവരൂപം 24 


(അമ്പത്തിരണ്ടാം സൂത്രത്തില്‍ വര്‍ണ്ണിക്കപ്പെട്ട ഭക്തി) 
സത്വാദി ഗുണങ്ങളില്ലാത്തതും, കാമനാരഹിതവും, 
അനുനിമിഷം വളരുന്നതും, നിരന്തരമായിട്ടുള്ളതും, 
അത്യന്തം സുൂക്ഷ്മമായതും അനുഭവത്തില്‍ മാത്രം 
അറിയപ്പെടുന്നതുമാകുന്നു. 


കള്‍ 


നാരദഭക്തിസൂത്രം 


(സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നിവയാണ്‌ മൂന്നു 
ഗുണങ്ങള്‍. സത്വം ജ്ഞാനപ്രധാനവും, രജസ്സ്‌ 
രാഗപ്രധാനവും, തമസ്സ്‌ അജ്ഞാനപ്രധാനവുമാണ്‌. 
പരാഭക്തിയില്‍ ഇവയൊന്നും തന്നെയില്ല. എന്നാല്‍ 
ഗൌണഭക്തിയില്‍ ഇവയുണ്ടെന്ന്‌ അമ്പത്തിയാറാം 
സൂത്രത്തില്‍ പറയുന്നുണ്ട്‌) 


തത്പ്രാപ്യ തദേവാവലോകതി തദേവ ശൃണോതി 
തദേവ ഭാഷയതി തദേവ ചിന്തയതി 55 


അതിനെ (പരമമായ ഈശ്വരപ്രേമത്തെ) പ്രാപിച്ചിട്ട്‌ 
ഭക്തന്‍ അതിനെ (ഈശ്വരനെ) തന്നെ കാണുകയും 
കേള്‍ക്കുകയും, അതിനെക്കുറിച്ചുതന്നെ സംസാരിക്കു 
കയും ചിന്തിക്കുകയും ചെയ്യുന്നു. 


ഗൌണീ ത്രിധാ ഗുണഭേദാദ്‌ ആര്‍താദിഭേദാദ്‌ വാ 56 
ഗൌണഭക്തിയെ (പരമമല്ലാത്ത ഭക്തിയെ) ഗുണഭേദ 
മനുസരിച്ചും ആര്‍ത്തന്‌, തുടങ്ങിയ ഭേദമനുസരിച്ചും 


മുന്നായി തരം തിരിക്കാം. 


(ഭഗവദ്ഗീതയില്‍ ഏഴാമദ്ധ്യായത്തില്‍ ആര്‍ത്തന്‍, 
അര്‍ത്ഥാര്‍ത്ഥീ, ജിജ്ഞാസു എന്നിങ്ങനെയുള്ള മൂന്നു 


൧൯ 


നാരദഭക്തിസൂത്രം 


തരം ഗൌണഭക്തന്മാരെക്കുറിച്ചും, ഇഞ്ഞാനി എന്ന 
പരാഭക്തനെക്കുറിച്ചും വര്‍ണ്ണിക്കുന്നുണ്ട്‌ - ഗീത 7-16). 


ഉത്തരസ്മാദുത്തരസ്മാത്‌ പൂര്‍വ്വപൂര്‍വാ ശ്രേയായ ഭവതി 57 


പിന്നെപ്പിന്നെയുള്ളവയേക്കാള്‍ മുന്‍പുള്ളവയാണ്‌ 
ശ്രേയസ്രമായിട്ടുള്ളത്‌. 


(താമസികമായ ഭക്തിയേക്കാള്‍ രാജസികഭക്തിയും, 
അതിനേക്കാള്‍ സാത്വികഭക്തിയും ശ്രേഷ്ഠമെന്ന്‌ 
താത്പര്യം). 


അനൃസ്മരാത്‌ സൌയലഭം ഭക്ത 58 


(ജ്ഞാനം, കര്‍മ്മം, യോഗം എന്നീ) മറ്റ മാര്‍ഗ്ഗങ്ങളെ 
ക്കാള്‍ ഭക്തിയില്‍ സഈലഭ്യമുണ്ട്‌. 


(ജ്ഞാനം, കര്‍മ്മം, യോഗം എന്നിവയില്‍ ശരിയായ 
യോഗ്യതയും, പലേ ഉപാധികളും ആവശ്യമാണ്‌. 
എന്നാല്‍ ഭക്തി ഈശ്വരകാരുണ്യത്തെയല്ലാതെ വേറെ 
ഒന്നിനെയും ആശ്രയിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട്‌ 
ഭക്തിമാർഗ്ഗം മറ്റുള്ളവയേക്കാള്‍ എളുപ്പമാണ്‌). 


24. 


നാരദഭക്തിസൂത്രം 


പ്രമാണാന്തരസ്യാനപേക്ഷത്വാത്‌ സ്വയം പ്രമാണ- 
ത്വാത്‌ 59 


(ജ്ഞാനം, കര്‍മ്മം, യോഗം എന്നിവയേക്കാള്‍ ഭക്തി 
എളപ്പമുള്ളതാണ്‌ എന്നുള്ളതിന്‌) വേറെ പ്രമാണം 
ആവശ്യമില്ല, എന്തെന്നാല്‍ ഭക്തി സ്വയം അതിന്‌ 
പ്രമാണമാണ്‌. 


(ഭക്തി മറ്റ മാര്‍ഗങ്ങളേക്കാള്‍ എളുപ്പമാണെന്ന്‌ ഭക്തന്‍ 
സ്വന്തം അനുഭവത്തില്‍ നിന്നു തന്നെ അറിയുന്നു. 
അതുകൊണ്ട്‌ അതിന്‌ വേറെ പ്രമാണം വേണ 
മെന്നില്ല). 


ശാന്തിരൂപാത്‌ പരമാനന്ദരൂപാച്ച 60 


അതിന്റെ സ്വരൂപം ശാന്തിയും, പരമാനന്ദവും ആയതു 
കൊണ്ട്‌ (ജ്ഞാനം, കര്‍മ്മം, യോഗം എന്നിവ 
യേക്കാള്‍ ഭക്തി എളുപ്പമുള്ളതാണ്‌). 


(മറ്റുള്ള സാധകര്‍ക്ക്‌ വളരെയധികം സാധന 
അനുഷ്ഠിച്ചതിനു ശേഷം മാത്രമാണ്‌ ശാന്തിയും 
പരമാനന്ദവും അനുഭവിക്കുവാന്‍ കഴിയുന്നത്‌. എന്നാല്‍ 
ഭക്തിയുടെ സ്വരൂപം തന്നെ ശാന്തിയും, പരമാനന്ദവും 
ആയതിനാല്‍ ഭക്തന്‍ തുടക്കം മുതല്ക്കേ ഇതെല്ലാം 


൧൧ 


നാരദഭക്തിസൂത്രം 


അനുഭവിക്കുന്നു. അതുകൊണ്ട്‌ ഭക്തി മറ്റുള്ളവയേക്കാള്‍ 
എളുപ്പമാണ്‌). 


ലോകഹാനാ ചിന്താ ന കാര്യാ നിവേദിതാത്മ 
ലോകവേദത്വാത്‌ 61 


ലാകികവും വൈദികവുമായ സകലകര്‍മ്മങ്ങളും 
ഈശ്വരന്‌ സമര്‍പ്പിച്ചുകഴിഞ്ഞ ഭക്തന്‍ ലൌകികമായ 
കാര്യങ്ങളില്‍ നഷ്ടം സംഭവിക്കുമ്പോള്‍ വ്യാകുല 
പ്പെടരുത്‌. 


(സദാ ഈശ്വരനെത്തന്നെ സൂരിക്കുന്ന പരാഭക്തന്‍ 
ലാകികകാര്യങ്ങളെക്കുറിച്ച്‌ ചിന്തിക്കേണ്ടതില്ല. 
അവന്റെ യോഗവും ക്ഷേമവും ഭഗവാന്‍ തന്നെ 
നോക്കിക്കൊള്ളുമെന്ന്‌ അവിടുന്ന്‌ ഗീതയില്‍ 
പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ - ഗീത 9-22). 


ന തദസിദ്ധ ലോകവ്യവഹാരോ ഹേയ:; കിന്തു 
ഫലത്യാഗഃ തത്സാധനം ച കാര്യമേവ 62 


പരാഭക്തിയെ പ്രാപിക്കാത്തിടത്തോളം കാലം 


ലൌകികമായ വ്യവഹാരങ്ങളെ തൃജിക്കേണ്ടതില്ല. 
എന്നാല്‍ അത്തരം കര്‍മ്മങ്ങളുടെ ഫലങ്ങളെ 


20 


നാരദഭക്തിസൂത്രം 


ത്ൃജിക്കുകയും, പ്രേമം വളരുവാനാവശ്യമായ സാധന 
കളനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ്‌. 


സ്ത്രീധനനാസ്തികവൈരിചരിത്രം ന ശ്രവണീയം 63 


സ്ത്രീ, ധനം, നാസ്തികര്‍, ശത്രുക്കള്‍ എന്നിവയെ 
ക്കുറിച്ചുള്ള വാര്‍ത്തകളും കഥകളും കേള്‍ക്കരുത്‌. 


(പരാഭക്തിയ്ക്കായി സാധനചെയ്യുന്ന ഭക്തന്‍ 
മേല്‍പറഞ്ഞവയെക്കുറിച്ചുള്ള സംഭാഷണം ഒഴിവാക്കി 
യില്ലെങ്കില്‍ അതുമൂലം ചിത്തം കാമാദിവികാരങ്ങളാല്‍ 
മലിനമാകും. സ്ത്രീചിന്ത കാമത്തെയും, ധനചിന്ത 
ലോഭത്തെയും, നാസ്തികസംഗം അവജ്ഞയെയും, 
ശത്രുചിന്ത ദ്വേഷത്തെയും ജനിപ്പിച്ച്‌ മനസ്സില്‍ 
വിക്ഷോഭത്തെ ജനിപ്പിക്കുന്നതു കൊണ്ട്‌ ഇവയെല്ലാം 
തന്നെ ഭക്തിയ്ക്ക്‌ പ്രതികൂലമായവയാണ്‌. 


അഭിമാനദംഭാദികം ത്യാജ്യം 64 


അഭിമാനം, ദംഭം തുടങ്ങിയ ദുര്‍വ്വികാരങ്ങളെ 
ത്ൃജിക്കേണ്ടതാണ്‌. 


തദര്‍പിതാഖിലാചാരഃ സന്‍ കാമക്രോധാഭിമാനാദികം 
തസ്മിന്നേവ കരണീയം 65 


ച 


നാരദഭക്തിസൂത്രം 


എല്ലാ പ്രവൃത്തികളും ഈശ്വരനില്‍ സമര്‍പ്പിക്കുന്ന 
വനായിത്തീര്‍ന്ന്‌ കാമം, ക്രോധം, അഭിമാനം 
തുടങ്ങിയവയെയും ഈശ്വരനിലേയ്ക്ക്‌ തന്നെ 
തിരിക്കുകയും ചെയ്യേണ്ടതാണ്‌. 


(ശുഭാശുഭകര്‍മ്മങ്ങളെ ഇവശ്വരനില്‍ സമര്‍പ്പിച്ച്‌ 
ദുര്‍വ്വികാരങ്ങളെയും ഈശ്വരനിലേയ്ക്ക്‌ തിരിച്ചുവിടു 
മ്പോള്‍ ക്രമേണ ചിത്തം ശുദ്ധമായി അപരാഭക്തി 
പരമമായ പ്രേമമായി രൂപാന്തരപ്പെടുന്നു. പിംഗള 
യെന്ന വേശ്യാസ്ത്രീ തന്റെ മനസ്സ്‌ ഭഗവാനിലേയ്ക്ക്‌ 
തിരിച്ചതോടെ എല്ലാ വികാരങ്ങളും അടങ്ങി അത്യന്ത 
ശുദ്ധിയെ പ്രാപിച്ചതായി പുരാണങ്ങള്‍ പറയുന്നു). 


ത്രിരൂപഭംഗപൂര്‍വകം നിത്യദാസ്യനിത്യകാന്താ- 
ഭജനാത്മകം പ്രേമ കാര്യം പ്രേമൈവ കാര്യം 06 


ത്രിപുടീരഹിതമായോ (സേവ്യസേവകസേവനഭേദ 
മില്ലാതെ), നിത്യദാസഭാവത്തിലോ, നിത്യകാന്താ 
ഭാവത്തിലോ ഈശ്വരനെ പ്രേമിക്കേണ്ടതാണ്‌, 
അതുതന്നെയാണ്‌ ചെയ്യേണ്ടത്‌. 


ഭഗവാന്‍, ഭക്തന്‍, ഭക്തി എന്നീ ഭേദങ്ങളില്ലാത്ത 
പരമമായ പ്രേമത്തെ പ്രാപിക്കുക എന്നതാണ്‌ 
ഭക്തിയോഗത്തിന്റെ ലക്ഷ്യം. ഈ അവസ്ഥയില്‍ 


൧൫ 


നാരദഭക്തിസൂത്രം 


ഭക്തന്‍ ഭഗവാനുമായി ഐക്യം പ്രാപിക്കുന്നു. 
ദാസ്യഭാവത്തിലോ, കാന്താഭാവത്തിലോ ഭജിക്കുന്ന 
വരും ക്രമേണ ഈ ഭേദഭാവത്തില്‍ നിന്ന്‌ മുക്ത 
രാകുകതന്നെ ചെയ്യും). 


ഭക്താ ഏകാന്തിനോ മുഖ്യാഃ 67 


ഏകാന്തഭക്തിയുള്ളവര്‍ (ഈശ്വരനില്‍ മാത്രം ഉറപ്പിച്ച 
മനസ്സോടുകൂടിയവര്‍) ഭക്തന്മാരില്‍ ശ്രേഷ്ടരാണ്‌. 


കണ്ഠാവരോധരോമഞ്ചാശ്രുഭിഃ: പരസ്പരം ലപമാനാഃ 
പാവയന്തി കുലാനി പൃഥിവീം ച 08 


ഗദ്ഗദത്തോടും, രോമാഞ്ചത്തോടും, കണ്ണനീര്‍ 
പൊഴിച്ചും പരസുരം സംഭാഷണം ചെയ്യുന്നവര്‍ 
കുലത്തെയും, ഭൂമിയെത്തന്നെയും പവിത്രമാക്കുന്നു. 


തീര്‍ഥീകുര്‍വന്തി തീർഥാനി സുകര്‍മീകുര്‍വന്തി 
കര്‍മാണി സച്ചാസ്ത്രീകുര്‍വന്തി ശാസ്ത്രാണി 69 


ഇവര്‍ തീര്‍ത്ഥങ്ങളെ പവിത്രീകരിക്കുകയും, കര്‍മ്മങ്ങ 


ളെ സത്കര്‍മ്മങ്ങളാക്കിത്തിീര്‍ക്കുകയും, ശാസ്ത്രങ്ങളെ 
പ്രാമാണികങ്ങളാക്കുകയും ചെയ്യുന്നു. 


ററ 


നാരദഭക്തിസൂത്രം 


(ബന്ധനത്തിന്‌ കാരണങ്ങളായ കര്‍മ്മങ്ങളെ ഭക്ത 
ന്മാര്‍ മോക്ഷത്തിന്‌ ഉതകുന്നവയാക്കിത്തീര്‍ക്കുകയും, 
സ്വന്തം ജീവിതത്തിലൂടെ ശാസ്ത്രങ്ങള്‍ക്ക്‌ പ്രാമാണി 
കത നല്‍കുകയും ചെയ്യുന്നുവെന്ന്‌ താത്പര്യം). 


തന്മയാഃ 70 
ഭക്തന്മാര്‍ ഈശ്വരമയന്മാരാകുന്നു. 


മോദന്തേ പിതരോ നൃത്യന്തി ദേവതഃ സനാഥാ ചേയം 
ഭൂര്‍ഭവതി 7/1 


(ഒരാള്‍ ഭക്തനാകുമ്പോള്‍) പിതൃക്കള്‍ ആനന്ദിക്കു 
കയും, ദേവതമാര്‍ നൃത്തമാടുകയും, ഈ ഭൂമി 
സനാഥയാകുകയും ചെയ്യുന്നു. 

(ഭക്തന്റെ എല്ലാ വ്യവഹാരങ്ങളും എല്ലാവര്‍ക്കും 
കല്യാണകരമായതുകൊണ്ട്‌ ഭക്തന്റെ ആവിര്‍ഭാവ 


ത്തില്‍ സകലരും ആനന്ദമനുഭവിക്കുന്നു). 


നാസ്തി തേഷ്യ ജാതിവിദ്യാരൂപകലധനക്രിയാദി ഭേദഃ 72 


ര 


നാരദഭക്തിസൂത്രം 


അവരുടെയിടയില്‍ ജാതി, വിദ്യാം സൌന്ദര്യം, കുല 
മഹിമ, സമ്പത്ത്‌, ജോലി എന്നിവയെ അടിസ്ഥാന 
മാക്കിയുള്ള യാതൊരു ഭേദവുമില്ല. 


(മേല്‍ പറഞ്ഞ ഉപാധികളൊന്നും തന്നെ ഭക്തിയുടെ 
ആവിര്‍ഭാവത്തിന്‌ സഹായകമോ, തടസ്സമോ അല്ല. 
അതു മാത്രമല്ല, ഭക്തന്മാര്‍ തമ്മില്‍ ബാഹ്യമായി 
എന്തൊക്കെ വ്ൃത്യാസങ്ങളുണ്ടെങ്കിലും അതൊന്നും 
തന്നെ അവരുടെയാരുടെയും മഹത്വത്തിനെ 
കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നില്ല). 


യതസ്തദീയാഃ 73 


എന്തെന്നാല്‍ അവരെല്ലാം തന്നെ ഭഗവാന്റെ 
തന്നെയാകുന്നു. 


വാദോ നാവലംബ്യഃ 74 
ഭക്തന്‍ വാദപ്രതിവാദത്തില്‍ ഏര്‍പ്പെടരുത്‌. 


(ഭക്തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ 
യധികം വിലപ്പെട്ടതാണ്‌. അത്‌ ഈശ്വരപ്രാപ്തിയ്ക്കാ 
യുള്ള സാധന അനുഷ്ടിക്കുവാനായി മാത്രമേ വിനി 
യോഗിക്കാവൂ. വാദം മുഴുത്ത്‌ ക്രോധവും, ക്രോധം 


31 


നാരദഭക്തിസൂത്രം 


മുഴുത്ത്‌ ദ്വേഷവും, മറ്റും ഉണ്ടായി അധുഃപതി 
ക്കാനുമിടയുണ്ട്‌). 


ബാഹുല്യാവകാശത്വാദ്‌ അനിയതത്ത്വാച്ച 75 


വളരെയധികം അഭിപ്രായങ്ങളുണ്ടാകുവാനുള്ള സാദ്ധ്യ 
തയുള്ളതുകൊണ്ടും, നിശ്ചിതമായ നിര്‍ണ്ണയമുണ്ടാകാ 
ത്തതുകൊണ്ടും (ഭക്തന്‍ വാദപ്രതിവാദത്തില്‍ ഏര്‍പ്പെട 
രുത്‌). 


ഭക്തിശാസ്ത്രാണി മനനീയാനി തദുദ്ബോധകകര്‍മാണി 
കരണീയാനി 76 


ഭക്തിശാസ്ത്രങ്ങള്‍ വായിക്കുകയും, ഭക്തിയെ ഉണര്‍ത്തു 
വാന്‍ സഹായിക്കുന്ന കാര്യങ്ങള്‍ അനുഷ്ഠിക്കുകയും 
ചെയ്യേണ്ടതാണ്‌. 


(ഭക്തിശാസ്ത്ങ്ങള്‍ വായിക്കുന്നതിലൂടെ ഈശ്വരമഹിമ 
യിലുള്ള ശ്രദ്ധയും വിശ്വാസവും വര്‍ദ്ധിക്കുകയും 


തന്മൂലം ഭക്തിയും ജ്ഞാനവും വര്‍ദ്ധിക്കുകയും ചെയ്യും). 


സുഖദുഃഖേച്ചാലാഭാദിത്യക്തേ പ്രതീക്ഷ്യമാണേ 
ക്വണാര്‍ധമപി വ്യര്‍ഥം ന നേയം 7/7 


32, 


നാരദഭക്തിസൂത്രം 


സുഖം, ദുഃഖം, ഇച്ഛാ, ലാഭം തുടങ്ങിയവയെ തൃജിച്ചിട്ട്‌ 
അന്ത്യകാലം പ്രതീക്ഷിച്ചിരിക്കുമ്പോള്‍ അരനിമിഷം 
പോലും വ്യര്‍ത്ഥമായി ചെലവഴിക്കരുത്‌. 


(ഭക്തന്‍ തന്റെ സമയം എങ്ങനെ ചെലവഴിക്കണ 
മെന്ന്‌ അടുത്ത രണ്ടു സൂത്രങ്ങളില്‍ പറയുന്നു). 


അഹിംസാസത്ൃശായചദയാസ്തിക്യാദിചാരിത്ര്യാണി 
പരിപാലനീയാനി 78 


അഹിംസാ, സത്യം, ശാചം (ശുചിത്വം), ദയാ, 
ആസ്തിക്യം തുടങ്ങിയ സദ്ഗുണങ്ങളെയും, സദാചാര 
ങ്ങളെയും പാലിക്കേണ്ടതാണ്‌. 


സര്‍വദാ സര്‍വഭാവേന നിശ്ചിന്തൈഃ ഭഗവാനേവ 
ഭജനീയഃ 79 


ഭക്തന്മാര്‍ സദാ എല്ലാവിധത്തിലും നിശ്ചിന്തരായി 
(അന്യചിന്തകളൊന്നും കൂടാതെ) ഈശ്വരനെത്തന്നെ 


ഭജിക്കേണ്ടതാണ്‌. 


സ കീര്‍ത്യമാനഃ ശീഘ്വമേവാവിര്‍ഭവത്യനുഭാവയതി 
ഭക്താന്‍ 80 


33 


നാരദഭക്തിസൂത്രം 


ഭക്തന്മാര്‍ (മേല്‍പറഞ്ഞവിധം) കീര്‍ത്തിക്കുമ്പോള്‍ 
ഭഗവാന്‍ വേഗത്തില്‍ പ്രത്യക്ഷനായി ഭക്തന്മാരെ 
ദര്‍ശനം നല്‍കി അനുഗ്രഹിക്കുന്നു. 


ത്രിസത്യസ്യ ഭക്തിരേവ ഗരീയസീ ഭക്തിരേവ 
ഗരീയസീ 81 


ത്രികാലങ്ങളിലും സത്യമായി ഭക്തിതന്നെയാണ്‌ 
ശ്രേഷ്ടമായിട്ടുള്ളത, ഭക്തിതന്നെയാണ്‌ ശ്രേഷ്ടമായി 
ട്ടുള്ളത്‌. 


ഗുണമാഹാത്മ്യാസക്തി-രൂപാസക്തി-പൂജാസക്തി- 
സ്മരണാസക്തി-ദാസ്യാസക്തി-സഖ്യാസക്തി-വാത്സ- 
ല്യാസക്തി-കാന്താസക്തി-ആത്മനിവേദനാസക്തി- 
തന്മയതാസക്തി-പരമവിരഹാസക്തി-രൂപാ ഏകധാ 
അപി ഏകാദശധാ ഭവതി 82 


ഈശ്വരന്റെ ഗുണമാഹാത്മ്യങ്ങളിലുള്ള ആസക്തി, 
രൂപത്തിലുള്ള ആസക്തി, പൂജയിലുള്ള ആസക്തി, 
സൂരണയിലുള്ള ആസക്തി, ദാസ്യത്തിലുള്ള ആസക്തി, 
ഈശ്വരനുമായുള്ള സുഹഹൃദത്തിലുള്ള ആസക്തി, 
വാത്സല്യത്തിലുള്ള ആസക്തി, പ്രിയതമാഭാവത്തി 
ലുള്ള ആസക്തി, ഈശ്വരനോടുള്ള ആത്മനിവേദന 
ഭാവത്തിലുള്ള ആസക്തി, ഈശ്വരനുമായുള്ള ഐക്യ 


34 


നാരദഭക്തിസൂത്രം 


ത്തിലുള്ള ആസക്തി, ഈശ്വരന്റെ വിരഹത്തിലുള്ള 
ആസക്തി എന്നിങ്ങനെ ഒരേ ഭക്തി പതിനൊന്നു 
പ്രകാരത്തില്‍ പ്രകടമാകുന്നു. 


ഇത്യേവം വദന്തി ജനജല്പനിര്‍ഭയാ: ഏകമതാഃ കുമാര- 
വ്യാസ-ശുക-ശാണ്ഡില്യ-ഗര്‍ഗ-വിഷ്ണു-കൌണ്ഡിന്യ- 
ശേഷോദ്ധവാരുണി-ബലി-ഹനൂമദ്‌-വിഭീഷണാദയോ 
ഭക്ത്യാചാര്യാഃ 83 


ജനങ്ങളുടെ ജല്പനങ്ങളെ ഭയക്കാത്തവരായ കുമാരന്‍, 
വ്യാസന്‍, ശുകന്‍, ശാണ്ഡില്യന്‍, ഗര്‍ഗ്ഗന്‍, വിഷ്ണു, 
കാണ്ഡിന്യന്‍, ശേഷന്‍, ഉദ്ധവന്‍, ആരുണി, ബലി, 
ഹനൂമാന്‍, വിഭീഷണന്‍ തുടങ്ങിയ ഭക്തിയോഗാ 
ചാര്യന്മാര്‍ ഏകമതന്മാരായി ഇപ്രകാരം (ഇതുവരെ 
വര്‍ണ്ണിച്ചതുപ്രകാരം) ഉദ്ഘോഷിക്കുന്നു. 


(ഭാരതീയമായ എല്ലാശാസ്ത്ങ്ങളിലും ആചാര്യന്മാര്‍ 
പറയുന്നതുപോലെ നാരദനും പറയുന്നത്‌, "ഈ 
ശാസ്ത്രം തന്റെ മാത്രം സൃഷ്ടിയല്ല, ഇത്‌ പരമ്പരാ 
പ്രാപ്ലവും, അനേകം ആചാര്യന്മാര്‍ തങ്ങളുടെ അനു 
ഭൂതികളിലൂടെ പ്രാമാണീകരിച്ചതുമാണ്‌' എന്നാണ്‌. 
അതുകൊണ്ടുതന്നെ ഈ ശാസ്ത്രം ശ്രേയസ്സിനെ 
കാംക്ഷിക്കുന്ന സകലര്‍ക്കും സമാദരണീയമാണ്‌). 


32 


നാരദഭക്തിസൂത്രം 


യ ഇദം നാരദപ്രോക്തം ശിവാനുശാസനം വിശ്വസിതി 
ശ്രദ്ധത്തേ സ ഭക്തിമാന്‍ ഭവതി സഃ പ്രേഷ്ടം ലഭതേ 
സഃ പ്രേഷ്ടം ലഭത ഇതി 84 


നാരദന്‍ ഉപദേശിച്ചു ഈ മംഗളകരമായ ശാസ്ത്രത്തെ 
യാതൊരുവന്‍ വിശ്വസിക്കുകയും, അതില്‍ ശ്രദ്ധ 
യര്‍പ്പിക്കുകയും ചെയ്യുന്നുവോ അവന്‍ ഭക്തനായി 
ത്തീരുകയും, പ്രിയതമമായതിനെ (ഈശ്വരനെ) 
നേടുകയും ചെയ്യുന്നു. അവന്‍ ഈശ്വരനെ പ്രാപിക്കുന്നു. 


(ഗ്രന്ഥപരിസമാപ്പിയെ കാണിക്കാനാണ്‌ അവസാന 
വാചകം ആവര്‍ത്തിച്ചിരിക്കുന്നത്‌). 


ഇതി ശ്രീനാരദഭക്തിസൂത്രം സമ്പൂര്‍ണ്ണം 
ഇതോടെ ശ്രീനാരദഭക്തിസൂത്രം സമ്പൂര്‍ണ്ണമായി. 


30 


